Kerala Gazette No . 5 dated 29th January 2008 . 
PART III 


FOREST DEPARTMENT 


തെന്മല ഡിവിഷൻ 


- ടി പ്രവർത്തി സംബ ന്ധിച്ച കൂടു തൽ വിവരങ്ങൾക്ക് 
സെൻട്രൽ നഴ്സറി, കുളത്തൂപ്പുഴയിലോ തെന്മല ഡിവിഷണൽ 
ഫോറസ്റ്റ് ആഫീസിലോ അന്വേഷിക്കേണ്ടതാണ്. 


തെന്മല . 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസർ. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


RANNI DIVISION 

TENDER NOTICE 
- No. D -5589 /2007. 

| 14th January 2008. 
Separate sealed competitive tenders superscribing the 
name of the works are invited by the undersigned for and 
on behalf of the Governor of Kerala , from registered 
eligible contractors for the following works. 


- SL. 

No . 


Tender No. and Name of 

Work with PAC 


EMD 
- Rs. 


ദർഘാസ് പരസ്യം 
നമ്പർ സി3 - 67 / 2008. 

2008 ജനുവരി 9. 
- തെന്മല ഡിവിഷനിൽ താഴെ പറയുന്ന പ്രവർത്തിക്ക് 
6 - 2 - 2008 - ന് വൈകിട്ട് 3 മണിക്ക് തെന്മല ഡിവിഷണൽ 
ഫോറസ്റ്റ് ആഫീസിൽ കിട്ടത്തക്കവണ്ണം കരാറുകാരിൽനിന്നും 
പ്രത്യേകം മുദ്രവച്ച മൽസരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ അന്നേദിവസം 
ഉച്ചക്ക് 1 മണിവരെ ഈ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതും 
3 മണിവരെ സ്വീകരിക്കുന്നതും വൈകിട്ട് 4 മണിക്ക് അപ്പോൾ 
ഹാജരുള്ള കരാ റു കാരുടെ സാന്നിദ്ധ്യ ത്തിൽ തെന്മല 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോ അദ്ദേഹം ചുമതലപ്പെടു 
ത്തുന്ന മറ്റുദ്യോഗസ്ഥനോതുറക്കുന്നതുമായിരിക്കും. ദർഘാസി 
നോടൊപ്പം ആവശ്യമായ നിരതദ്രവ്യം ഒടുക്കിയതിനുള്ള 
രേഖയും 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടിയും 
അടക്കം ചെയ്യേണ്ടതാണ്. നിരതദ്രവ്യം തെന്മല ഡിവിഷണൽ 
ഫോറസ്റ്റാഫീസറുടെ പേരിൽ ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നും 
ലഭിക്കുന്ന ഡിമാന്റ് ഡാഫായി ഹാജ രാ ക്കേ ണ്ട താ ണ് . 
ദർ ഘാ സു കൾ കൈമാറ്റം ചെയ്യാൻ പാടു ള്ള ത ല്ല . 
ദർഘാസിനോടൊപ്പം 50 രൂപ മുദ്രപത ത്തിൽ പ്രാഥമിക 
ഉടമ്പ ടിയും ആവ ശ്യ മായ നിര ത ദ വ്യവും ഉള്ളടക്കം 
ചെയ്തിട്ടില്ലാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 

ദർഘാസ് സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള 
അധികാരം തെന്മല ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. എന്തെങ്കിലും കാരണവശാൽ പ്രസ്തുത 
ദിവസം ദർഘാസ് നടക്കാതെ വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തും ദർഘാസ് 
സ്വീക രിക്കു ന്നതും തുറക്കു ന്ന തുമായിരിക്കും. ടെണ്ടറിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ പ്രസ്തുത റൂട്ട് ട്രെയിനർ 
ബ്ലോക്കിന്റെ സാമ്പിൾ ഹാജരാക്കേണ്ടതാണ്. 
ദർഘാസ് നമ്പർ - 10/ 2007 - 08. 

ജോലിയുടെ പേര് - 25000 എണ്ണം 150 സി. സി . ടൈപ്പ് റൂട്ട് 
ടൈനർ സെൽ 24 എണ്ണമുള്ള ബ്ലോക്ക് ( കറുത്ത പ്ലാസ്റ്റിക്ക്) 
സപ്ലെ ചെയ്യൽ. 

അടങ്കൽ തുക - രൂപ 12,50, 000. 
നിരതദ്രവ്യം - രൂപ 31, 250. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 700 + വാറ്റ്. 
കരാർ കാലാവധി-- എഗ്രിമെന്റ് തീയതി മുതൽ 30 ദിവസം. 


19,500 


1/2007 -08 — Construction of Dormitory 
and Compound wall at Plappally in 
Goodrical Range Rs. 7 ,79 ,000 
2/ 2007- 08 - Construction of Type II 
Quarters at Anapparamala in Ranni 
Range - Rs. 5,52 ,000 
- 3/ 2007-08 _ Construction of Check Post 

Building at Kochandi in Goodrical 
Range -- Rs. 2 ,00 ,000 


13,800 


5 ,000 


Cost of tender forms — Rs. 700 + VAT for Sl. No. 1 
and Rs. 400 + VAT for others . 


- Last date and time of receipt of tender - 22 - 2 - 2008 
at 3 p .m . 

Period of Work — 6 months from the date of 
execution of agreement. 


Tender forms and other conditions can be obtained 
from the office of the undersigned on application in 
writing and on payment of the cost of the tender form 
and taxes in cash ( not refundable ) upto 1 p . m . on 
22 -2- 2008 and will be opened by the undersigned or an 
Officer authorized by him on the same day at 3. 30 p .m in 
the presence of the contractors attending on the date . If 
the due date happens to be a holiday, the next working 
day will be the due date . 


ദർ ഘാ സ് ഫോറ ങ്ങൾ സ്വീക രി ക്കുന്ന അവസാന 
തീയതിയും സമയവും - 6- 2 - 2008, 3 മണി. 

ടെൻഡർ തീയതിയും സ്ഥലവും - 6 - 2 - 2008, 4 മ ണി , 
ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസ്, തെന്മല . 

Gaz , No . 5/ 2008/DTP . (Forest ). 


Tender form are not transferable. The EMD noted ടിയാൻ അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ടെണ്ടറുകൾ 
against the work should be paid along with the tenders തുറക്കുന്നതായിരിക്കും. ദർഘാസുകൾ കൈമാറ്റം ചെയ്യുവാൻ 
by Demand Draft ( cheque will not be acceptable) pledged പാടുള്ളതല്ല . റാന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 
in favour of the undersigned payable at any Nationalised പേരിൽ പണയപ്പെടുത്തിയതും ദേശീയ ഷെഡ്യൂൾഡ് ബാങ്കിൽ 
Bank /Scheduled Bank . Incomplete tenders or tenders - നിന്നും ലഭിക്കുന്നതുമായ നിശ്ചിത തുകയ്ക്കുള്ള ഡിമാന്റ് 
without EMD are liable to be rejected . The undersigned 

ഡാഫ് റ്റ് നിര ത ദ വ്യ മായി ദ ർ ഘാസിനോടൊപ്പം 
reserves the right to reject any tender without assigning 

സമർപ്പിക്കേണ്ടതാണ്. അപൂർണ്ണമായ ദർഘാസുകൾ നിരസിക്കു 
any reasons thereof. All other conditions prevailing in 

ന്ന താ യി രിക്കും. ഏതെങ്കിലും ദർഘാ സു കൾ കാരണം 
the Kerala PWD and Forest Department are applicable to 

ബോദ്ധ്യപ്പെടുത്താതെ നിരസിക്കുന്നതിനുമുള്ള അധികാരം 
this tender also . The tenders not containing the 

താഴെ ഒപ്പിട്ടിട്ടുള്ള ആളിൽ നിക്ഷിപ്തമായിരിക്കും. വനം 
prescribed preliminary agreemment in Kerala Government 

വകുപ്പിലും പൊതുമരാമത്ത് വകുപ്പിലും നിലവിലുള്ളതും 
Stamp Paper worth Rs. 50 will be rejected . If there is no 

കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന കരാർ വ്യവസ്ഥകൾ ഈ 

ജോലികൾക്കും ബാധകമായിരിക്കും. കരാറുകാരൻ നിർദ്ദിഷ്ട 
response to the tender or any of the works in this 

മാതൃകയിൽ 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി 
notification, the same will be tendered on 26 - 2 - 2008 as per 

ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. പ്രാഥമിക ഉടമ്പടി 
the same conditions mentioned above , at the same time 

ഇല്ലാത്ത ദർഘാസുകൾ നിരസിക്കു ന്ന താണ്. ഏതെങ്കിലും 
and venue . 

കാരണവശാൽ ടി ജോലികളുടെ/ഏതെങ്കിലും ജോലിയുടെ 
കേരള ഗവർണ്ണർക്കു വേണ്ടി താഴെ വിവരിക്കുന്ന 

ദർഘാസ് നടക്കാതെയിരുന്നാൽ ടി ജോലികളുടെ ജോലിയുടെ 
ജോലികൾ കരാ റെ ടുത്ത് ചെയ്തു തീർക്കു ന്ന തി നായി 

ദ ർ ഘാസ് വീണ്ടും 2008 ഫെബു വരി മാസം 26 - ന് 
താൽപര്യമുള്ള യോഗ്യരായ രജിസ്റ്റേർഡ് കോൺട്രാക്ടർമാരിൽ 

വൈകുന്നേരം 3 മണി വരെ സ്വീകരിക്കുന്നതും അന്നേ 
നിന്നും ജോലിയുടെ വിവരം ആലേഖനം ചെയ്തിട്ടുള്ള സീൽ 

ദിവസം 3.30 - ന് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
ചെയ്ത ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . ഓരോ 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാര 
ജോലിക്കും പ്രത്യേകം പ ത്യേകം ദ ർ ഘാ സു കൾ 

പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോതുറക്കുന്നതായിരിക്കും. 
സമർപ്പിക്കേണ്ടതാണ്. 

(Sd .) 
പട്ടിക 

Ranni. 

Divisional Forest Officer. 


കമ 
നമ്പർ 


ടെണ്ടർ നമ്പരും ജോലിയുടെ 
വിവരവും അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


- 1 


19, 500 


2 


1/2007-08 -ഗൂഡിക്കൽ റെയിഞ്ചിൽ പ്ലാപ്പള്ളിയിൽ 

ഡോർമിറ്ററി കെട്ടിടവും ചുറ്റുംമതിലും 
നിർമ്മിക്കുന്നതിന്- രൂപ 7,79,000 
2/ 2007 - 08 - റാന്നി റെയിഞ്ചിൽ ആനപ്പാറ 
മല യിൽ ടൈപ്പ് 2 ക്വാർട്ടേഴ്സിന്റെ 
നിർമ്മാണം- രൂപ 5,52,000 
3 / 2007 - 08 - ഗൂഡിക്കൽ റെയി അഞ്ചിൽ 
കാച്ചാ ണ്ടി ചെക്ക് പോസ്റ്റ് കട്ടിട 
നിർമ്മാണം- രൂപ 2 , 00,000 


13, 800 


3 


CHALAKUDY DIVISION 

TENDER NOTICE 
| No. CA2- 7255/2007. 

| 5th January 2008. 
Separate sealed tenders for each works are invited from 
eligible ‘ A ’ Class contractors registered in the Forest 
Department in pursuance of G . O . (Ms.) No . 226 /81/Forest 
dated 16 - 12 - 1981 for working down Timber, Billets and 
Firewood from the 1936 Kuttenchira teak plantation of 
Palappilly Range to the Depots mentioned in the schedule . 

| Name of Plantation and extent - 1936 Kuttanchira Teak 
Plantation (Palappilly Range 34.20 Ha.) 

No. of Trees — 3559 
Teak Timber ( M ) - 1765.77 
Rose wood Anjily ( M ) - 153.223 
Billet (MT) and Fire wood (MT) — Teak -620 , RW - 129 

SCHEDULE 


5 , 000 


ദർ ഘാസ് ഫോറത്തിന്റെ വില ക മ ന മ്പർ 1 - ന് 
രൂപ 700 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് രൂപ 400 + വാറ്റ്. 

ദർ ഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 22-2-2008 ഉച്ചയ്ക്ക് 3 മണി വരെ. 

കാലാവധി - കരാർ തീയതി മുതൽ 6 മാസം. 
അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ദർഘാസ് ഫോറങ്ങളും 
ജോലികളെ സംബന്ധിച്ച വിവരങ്ങളും ദർഘാസ് ഫോറത്തിന്റെ 
വിലയും വില്പന നികുതിയും അട യ് ക്കു ന്ന വർക്ക് 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയായ 22 - 2- 2008 - ന് 
ഉച്ചക്ക് 1 മണിവരെ ഈ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
പൂരിപ്പിച്ച ദർഘാ സു കൾ അന്നേദിവസം ഉച്ചകഴിഞ്ഞ് 
3 മണിവരെ ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് 
ഫോറത്തിന്റെ വില മടക്കി കൊടുക്കുന്നതല്ല . ടി ദിവസം ഒരു 
പൊതു അവധിയായി വരുന്നപക്ഷം അടുത്ത പവ്യത്തി 
ദിവസം ടി സ്ഥലത്തും സമയത്തും വച്ച് ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 


Name of Depot 


Basic rate 
Timber per (M3) Billet per (MT) 

and Fire wood 

per (MT) 


Teak- 1076 
Teak -1132 


Chalakudy 
Chettikulam 
Mudical 

Mudical R . W . 
Varapuzha 
Veetoor 
Chaliyam 


1397 
1479 
1690 
1947 
1788 
1869 
2374 


R . W .-1286 


- ദ ർ ഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയായ 
22 - 2 - 2008 വൈകു ന്ന രം 3 . 30 മണിക്ക് ഹാജരു ള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ താഴെ ഒപ്പിട്ടിട്ടുള്ളആളോ 


PAC — Rs . 23 Lakhs . 
EMD - Rs. 57,500 . 
Value of tender forms (including VAT) — Rs. 1,125. 

Note . — The contractors who have registered under “ A ” . 
class Category should produce solvency certificates issued 
by the Revenue Department or a Bank guarantee by a 
Nationlised Bank under the Bank Guarantee scheme as 
below . A contractor who has defaulted in completing similar 
works has no right to participate in this tender. 

ചാലക്കുടി ഡിവിഷനിലെ പാലപ്പിള്ളി റെയിഞ്ചിൽപ്പെട്ട 1936 
കുട്ടഞ്ചിറ തേക്കുതോട്ടത്തിൽ നിൽക്കുന്ന 3559 മാർക്ക് ചെയ്ത 
മരങ്ങൾ വെട്ടി തടിയും ബില്ലറ്റും വിറകും ലോറികളിൽ കയറ്റി 
ചാലക്കുടി, ചെട്ടിക്കുളം, മുടിക്കൽ, വരാപ്പുഴ, വീട്ടൂര്, ചാലിയം 
എന്നീ ഡിപ്പോകളിൽ എത്തിക്കുന്നതിന് 16 - 12 - 1981- ലെ ജി. ഒ. 
( എം .എസ്.) 226 / 81 / വനം സർക്കാർ ഉത്തരവിലെ വ്യവസ്ഥകൾക്ക് 
വിധേയമായി വനം വകുപ്പിൽ “ എ ക്ലാസ് കരാറുകാരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരിൽ നിന്നും സീൽവച്ച് ടെണ്ടറുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


കുറിപ്പ്: - സ്വീകാര്യമായ ദർഘാസ് സമർപ്പിക്കുന്ന വ്യക്തി 
ബന്ധപ്പെട്ട റവന്യൂ അധികാരികളിൽ നിന്നും ആവശ്യമായ 
സോൾവൻസിയോ, ബാങ്ക് ഗ്യാരന്റിയോ ഹാജരാക്കേണ്ട 
താണ്. ടെണ്ടർ അംഗീകരിച്ച് അറിയിപ്പ് കിട്ടിയ തീയതി 
മുതൽ 15 ദിവസത്തിനകം ആവശ്യമായ സെക്യൂരിറ്റി 
കെട്ടിവച്ച് 60 ( അറുപത് രൂപയുടെമുദ്രപ്പത്രത്തിൽ നിശ്ചിത 
കരാർ ഒപ്പ് വയ്ക്കേണ്ടതാണ്. ഇത്തരം ജോലികൾ 
ഏറ്റെടുക്കുകയും എന്നാൽ ചെയ്തു തീർക്കാൻ വീഴ്ച് 
വരു ത്തു കയും ചെയ്ത കോൺടാ ക്ടർ മാർ ഈ 
ദർഘാസിൽ പങ്കെടുക്കുവാൻ പാടില്ല . 


അടങ്കൽ തുക - രൂപ 23 ലക്ഷം. 
നിരതദ്രവ്യം - രൂപ 57,500. 
ദർഘാസ് വില ( വില്പന നികുതിയടക്കം) - രൂപ 1,125. 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതി 
7 - 2 - 2008, അന്നേ ദിവസം ആരും പ്രതി ക രിച്ചി ല്ലെ ങ്കിൽ 
14- 2 - 2008 - നും അന്നേ ദിവസവും ആരും പ്രതികരിച്ചില്ലെങ്കിൽ 
21- 2- 2008 - നും ആകുന്നു . 

- ദർഘാസ് തീയതി - 7 - 2 - 2008, അന്നേ ദിവസം ആരും 
പ്രതികരിച്ചില്ലെങ്കിൽ 14- 2- 2008 - നും , അന്നേ ദിവസവും ആരും 
പ്രതികരിച്ചില്ലെങ്കിൽ 21- 2 - 2008 - നും ആകുന്നു . 

- ഓഫീസ് മേൽവിലാസം- ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസ്, 
ചാലക്കുടി, ഫോൺ: 0480 - 2701340 , മൊബൈൽ - 9447979052. 

ടെണ്ടർ ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും 
മടക്കിക്കൊടുക്കുന്നതല്ല. 

- കരാർ കാലാവധി ഉടമ്പടി വയ്ക്കുന്ന തീയതി മുതൽ 4 
മാസം വരെ. 

ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 7 - 2 - 2008, 1 മണി. 

- ടെണ്ടർ ഫോറം കിട്ടിയിരിക്കേണ്ട അവസാന തീയതിയും 
സമയവും - 7 - 2 - 2008, 2 മണി. 

- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 7 - 2 - 2008 , 
3 മണി. 

ഈ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിലോ 
പാല പ്പിള്ളി റെയിഞ്ചാ ഫീ സി ലോ , ഓഫീസ് പ്രവ്യത്തി 
ദിവസങ്ങളിൽ അന്വേഷിക്കേണ്ടതാണ്. വിശദമായ ടെണ്ടർ 
വ്യവ സ്ഥ യടെ പകർപ്പ് ഈ ഓഫീസിലും , മേൽപ്പറഞ്ഞ 
റെയിഞ്ചാ ഫീസിലും ലഭ്യമാണ്. ആയത് വായിച്ചു നോക്കി 

ബോദ്ധ്യപ്പെട്ട ശേഷം ടെണ്ടർ സമർപ്പിക്കേണ്ടതാണ്. 7 -2 - 2008 - ൽ 
വേണ്ടത്ര ടെണ്ടറുകൾ ലഭിക്കാത്ത പക്ഷം ഈ ജോലിക്കുള്ള 
ടെണ്ടർ 14 - 2 -2008 - ലും അന്നേ ദിവസവും ടെണ്ടർ നടക്കാതെ 
വന്നാൽ 21- 2 - 2008 - ലും നിശ്ചിത സമയത്തും സ്ഥലത്തുംവെച്ച് 
ടെണ്ടർ സ്വീകരിക്കുന്നതായിരിക്കും. 

CONDITIONS 
- 1. "A Category Rs. 75, 000 (Rs. Seventy Five thousand 
only ) + 10 % of the amount by which the contract value 
exceeds Rs. 3 ( Three lakhs) the Solvency Certificate or Bank 
Guarantee already produced by the tenderer at the time of 
registration of his name in ‘ A ’ Class contractor will be taken 
into account. 

2 . Tender forms can be had from the Divisional Forest 
Officer, Chalakudy on payment of the cost and VAT shown 
in the schedule , hereto on any working day during the office 
hours upto 1 p . m . on 7 - 2 -2008 . The tender forms shall be 
used only by the person in whose name it is issued and for 
the works specified in the schedule given below . Value of 
tender form will not be refunded . 

- 3 . The tenderers shall fill in the tender forms 
purchased from this office and submit the same together with 
all the papers intact. Tender should be addressed in a sealed 
cover with the name of the work clearly written thereon , to 
the Divisional Forest Officer, Chalakudy so as to reach him 
in his office at Chalakudy before 2 p .m . on 7 - 2 -2008 . Tenders 
will be opened at 3 p .m . on the same day. 

4 . Tenderers should quote uniform per centage of the 
departmental basic rate at which they can take up the work 
specified in the schedule both in figures and words. Fraction 
of one per cent should not be quoted . 


ടെണ്ടർ സംബന്ധിച്ച പ്രസക്തമായ വിവരങ്ങൾ താഴെ 
പട്ടികയിൽ ചേർത്തിരിക്കുന്നു. 

തോട്ടത്തിന്റെ പേരും വിസ്തീർണ്ണവും - 1936 കുട്ടഞ്ചിറ 
തേക്കുതോട്ടം ( പാലപ്പിള്ളി റെയിഞ്ച്) 34.20 ഹെക്ടർ. 
മരങ്ങളുടെഎണ്ണം 3559 
തേക്ക് തടി ( ക്യു . മീ .) - 1765.770 
ഈട്ടി തടി ( ക്യു . മീ.) - 153.223 
ബില്ലറ്റ് ആന്റ് വിറക് ( മെ. ടൺ) - തേക്ക്- 620 , ഈട്ടി- 129 . 

- പട്ടിക 


ഡിപ്പോയുടെ 

പേര് 


അടിസ്ഥാന നിരക്ക് 
തടി 

ബില്ലറ്റ് ആന്റ് 

വിറക് 
( ക്യു . മീ.) 

( മെ , ടൺ) 


1397 


തേക്ക് 
തേക്ക് 


- 1076 

1132 


1479 


1690 


ചാലക്കുടി 
ചെട്ടികുളം 
മുടിക്കൽ 
മുടിക്കൽ (ഈട്ടി) 
വരാപ്പുഴ 
വീട്ടൂർ 
ചാലിയം 


1947 


ഈട്ടി- 1286 


1788 


1869 


2374 


5 . All the correction in the tender forms should be 
initialled by the tenderer himself . 

6 . The Earnest Money Deposit of unsuccessful 
tenderers will be refunded to them soon after opening the 
tender. 

7 . Sealed tenders will be opened by the Divisional 
Forest Officer at 3 .00 p . m . on the same day in the presence 
of such tenders who elect to be present on the occassion . 

8. If the last date fixed for the receipt of the tenders 
happens to be a holiday, the tenders will be received and 
opened on the next working day at the same time and place 
on the conditions specified above . 

9 . The tenders received after the specified date and 
time, without the requisite enclosures or tender not written 
up in the proper order or form , will be rejected . 

10 . Each tender should be accompanied by a Deposit 
Receipt obtained from a Nationalised Bank in favour of the 
Divisional Forest Officer, Chalakudy as Earnest Money 
Deposit for the work . 

- 11 . Further details can be had from the Divisional 
Forest Officer, Chalakudy or Range Officer, Palappilly on any 
working days during office hours . Detailed tender conditions 
are available in the Divisional Forest Office , Chalakudy and 
Range Office, Palappilly and the tenderers shall peruse and 
satisfy the conditions before submitting tenders. 

| Period of Contract _ 4 ( Four) months from the date of 
Agreement. 

12 . If there is no sufficient response on tender on 
above said date , tender will be held on 14 - 2 - 2008 and if there 
is no response on that day also the tender will be held on 
21 -2 - 2008 at the same time and place . Conditions applicable 
for tender on 7 - 2 - 2008 shall be applicable for tender on 
14 - 2 - 2008 and 21 - 2 - 2008 . 


വ്യവസ്ഥകൾ 
- 1. പട്ടിക യിൽ കാണിച്ചിരിക്കുന്ന എസ്റ്റേറ്റിലെ റബ്ബർ 
മരങ്ങൾ ഓരോ ബ്ലോക്കായിട്ടായിരിക്കും ദർഘാസ്/ ലേലം 
നടത്തുന്നത്. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന 
വർ ആയതിനുമുമ്പായി അവർ ഉദ്ദേശിക്കുന്ന ബ്ലോക്കിൽപ്പെട്ട 
റബ്ബർ മരങ്ങൾ നേരിൽ കണ്ട് മരങ്ങളുടെ എണ്ണം, ഗുണം 
തുടങ്ങിയവ ബോദ്ധ്യപ്പെടേണ്ട താ ണ്. ലേലത്തിനുശേഷം 
ആയത് സംബ ന്ധിച്ച് യാതൊരു വിധ പരാ തി കളും 
സ്വീകരിക്കുന്നതല്ല . 

- 2. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ 
ആയതിനുമുമ്പായി ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥൻ മുമ്പാകെ 
അ വ രു ടെ ഐഡന്റിറ്റി തെളിയിക്കുന്ന നിയ മാ നു സത 
സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഓരോ ബ്ലോക്കിനും ആവശ്യമായ 
നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. ദർഘാസ് ഫോറങ്ങൾ 
ആയതിന്റെ വിലയും വിൽപ്പന നികുതിയും അടച്ചാൽ 
ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസിൽനിന്നും ലഭിക്കുന്നതായിരിക്കും. 
ലഭ്യമായ ദർഘാസുകൾ ലേലത്തിനുശേഷം തുറക്കുന്നതും 
ലേല ത്തിലോ ദർഘാസിലോ ഏതിലാണ് കൂടു തൽ 
തുക വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയുടെ പേരിൽ 
വിൽപ്പന താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ്. 

3. ദർഘാസ്/ ലേല ത്തിൽ പങ്കെടുക്കു ന്ന വർ ഓരോ 
ബ്ലോക്കിനും ഒരു ലക്ഷം രൂപ യു ടെ സോൾവൻ സി 
സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നെന്മാറ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറുടെ പേരിൽ എടുത്ത ബാങ്ക് ഗ്യാരണ്ടി/ ഫിക്സഡ് 
ഡെപ്പോസിറ്റ് രശീതി ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാ 
ക്കേണ്ടതാണ്. ഇത് ഹാജരാക്കാത്തവരെ ദർഘാസ്/ ലേലത്തിൽ 
പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല. 

- 4. ദർഘാസ്/ ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന്യാതൊരു 
കാര ണവും കാണിക്കാതെ ആരെ യെ ങ്കിലും ദർഘാസ് 
ലേലത്തിൽ പങ്കെടുക്കുന്നത് തടയാനുള്ള വിവേചനാധികാരം 
ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളഅദ്ദേഹത്തിന്റെ തീരുമാനം 
അന്തിമവും ചോദ്യം ചെയ്യപ്പെടാത്തതുമായിരിക്കും. 

- 5. ഏതാരാളും മറ്റൊരാൾക്കു വേണ്ടി അങ്ങന 
ചെയ്യാനുള്ള അധികാരപത്രം ഒപ്പിട്ടു വാങ്ങി ദർഘാസ്/ ലേലം 
നടത്തുന്ന ഓഫീസിൽ നിന്നും അംഗീകാരം വാങ്ങിയിട്ടല്ലാതെ 
ദർ ഘാസ്/ ലേലം വിളി ക്കു വാൻ പാടു ള്ള ത ല്ല . ഇത്തരം 
കാര്യ ങ്ങ ളിൽ ലേലം നടത്തുന്ന ഓഫീസറുടെ തീരു മാനം 
അന്തിമമായിരിക്കും. പ്രായപൂർത്തിയാകാത്തവരെ ലേലത്തിൽ 
പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല. 

-- 6. ദർഘാസ്/ ലേലം അവ സാ നിച്ചാ ലു ടൻതന്നെ 
വിജയിയാകുന്ന ലേല ദർഘാസുകാരൻ മൊത്തം ലേലം/ 
ദർഘാസ് സംഖ്യയുടെ നാലിലൊന്ന് (1/4) ഭാഗം സംഖ്യ ( നിരത 
ദ്രവ്യം അടക്കം) അടക്കേണ്ടതും ടെണ്ടർ/ ലേല വ്യവസ്ഥകൾ 
കണ്ട് പൂർണ്ണമായി ബോദ്ധ്യപ്പെട്ട് അവയ്ക്ക് അനുസൃതമായി 
കരാർ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് 100 രൂപയുടെ സ്റ്റാമ്പ് 
പേപ്പറിൽ ഒരു പാഥ മിക കരാർ ഒപ്പ് വയ്ക്കേ ണ്ട താ ണ്. 
ഇപ്രകാരം തുക അടയ്ക്കുവാൻ വീഴ്ച വരുത്തിയാൽ അയാൾ 
അടയ്ക്കുന്ന നിര തദവ്യം പൂർണ്ണമായും സർക്കാരിലേക്ക് 
കണ്ടുകെട്ടുന്നതും അടുത്ത ഉയർന്ന തുക വാഗ്ദാനം ചെയ്ത 
ആളിന് ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തി കൊടുക്കുവാനുള്ള 
നടപടികൾ സ്വീകരിക്കുന്നതും തന്മൂലമുണ്ടാകുന്ന നഷ്ടം വീഴ്ച 
വരുത്തിയ ദർഘാസ്/ ലേലക്കാരനിൽ നിന്നും വസൂലാക്കുന്നതും 
ആയിരിക്കും. ആയ തിന് എന്തെങ്കിലും തടസ്സമു ണ്ടാ യാൽ 
ആദ്യ വിളിക്കാരന്റെ നഷ്ടോത്തരവാദത്തിൽ പുനർ ദർഘാസ്/ 
ലേലം നട ത്തു ന്നതായിരിക്കും. അങ്ങനെയുള്ള ദർഘാസ് 
ലേലത്തിൽ വീഴ്ചക്കാരെ പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല . 
- 7. ദർഘാസ്/ ലേലവിൽപ്പന നെന്മാറ ഡിവി ഷ ണൽ 
ഫോറസ്റ്റ് ഓഫീസറുടെയോ അതിന് അധികാരമുള്ള മറ്റ് 
ഉദ്യോഗസ്ഥന്റെയോ സ്ഥിരപ്പെടുത്തലിന് വിധേയമായിരിക്കും. 
ആയത് അവർക്ക് യാതൊരു കാര ണ വും കൂ ടാത 
സ്ഥിര പ്പെ ടു ത്താനും സ്ഥിര പ്പെ ടു ത്താ തി രി ക്കാ നും 
അധികാരമുണ്ടായിരിക്കും. 


( Sd.) 
Divisional Forest Office, Divisional Forest Officer. 
Chalakudy. (For and on behalf of the Governor of Kerala ) 


നെന്മാറ ഡിവിഷൻ 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ സി3 - 1474/ 2006. 

2008 ജനുവരി 9. 
നെന്മാറ ഡിവിഷ നിലെ നെല്ലിയാമ്പതി റെയി അഞ്ചിൽ 
പ്പെട്ട തും താഴെ പട്ടിക യിൽ കാണിച്ചി രി ക്കു ന്നതും 
സർക്കാരിലേക്കേറ്റെടുത്തതുമായ റോസറി എസ്റ്റേറ്റിലെ റബ്ബർ 
തോട്ടത്തിൽ നിന്നും കരാർ തീയ്യതി മുതൽ 2 വർഷക്കാല 
ത്തേക്ക് ടാപ്പിംഗ് നടത്തി റബ്ബർ പാൽ ശേഖരിച്ച് നീക്കം 
ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള അവകാശം പട്ടികയിൽ 
കാണി ച്ചി രിക്കുന്ന സ്ഥലത്തും സമയത്തും നെന്മാറ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാര 
പ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോദർഘാസ്/ ലേല വ്യവസ്ഥ 
യിൽ വിൽക്കുന്നതായിരിക്കും. പ്രസ്തുത ദിവസം ഏതെങ്കിലും 
കാരണവശാൽ അവധിയോ ഹർത്താലോ പ്രഖ്യാപിക്കുന്നപക്ഷം 
ദർ ഘാസ്/ ലേലം അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത 
സ്ഥലത്തും സമയത്തുംവച്ച് നടത്തുന്നതായിരിക്കും. 


8. ദർഘാസ്/ ലേലം നട ത്തു ന്നതു സംബ ന്ധിച്ചോ 12 . ദർഘാസ്/ ലേല ത്തു ക യുടെ ബാക്കി സംഖ്യയും 
ഏതെങ്കിലും വ്യവസ്ഥകളുടെ വ്യാഖ്യാനം സംബന്ധിച്ചോ നികുതികളും സെക്യൂരിറ്റി ഡെപ്പോസിറ്റും നിശ്ചിത തീയതി 
വല്ല പരാതികളും ഉത്ഭവിക്കുകയാണെങ്കിൽ ആയത് സംബന്ധിച്ച് ക്കകം അടയ്ക്കുകയും എന്നാൽ കരാർ വെയ്ക്കുവാൻ മാത്രം 
ലേലം നട ത്തുന്ന ഉദ്യോ ഗസ്ഥൻ തീരു മാനം അ ന്തി മ താമസമുണ്ടാവുകയും ചെയ്താൽ താമസം വരുന്ന ഓരോ 
തീരുമാനമായിരിക്കും. 

ദിവസത്തേക്കും 25 രൂപ വീതം സകരിറ്റി അടച്ച തീയതി 
9. ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കൈപ്പ 

മുതൽ പിഴ ഈടാക്കിക്കൊണ്ട് 30 ദിവസം വരെ ആയതിന് 
റ്റിയ തീയതി മുതൽ 15 ദിവസത്തിനകം ദർഘാസ്/ ലേലത്തിൽ 

സമയം അനുവദിക്കുന്നതാണ്. ആയതിന് വീഴ്ച ഉണ്ടാകുന്ന 
വിജയിക്കുന്നയാൾ മുഴുവൻ ലേല തുകയുടെ അടുത്ത നാലിൽ 

പക്ഷം ദർഘാസ്/ ലേലം റദ്ദാക്കു ന്നതും പുനർ ദർഘാസ് 
ഒന്ന് ഭാഗവും ( മൊത്തം 50 % ലേല സംഖ്യ) മുഴു വൻ ലേലം നടത്തുന്നതുമാണ്. 
ദർഘാസ്/ ലേലവിലയിന്മേലുള്ള നിയമാനുസൃത ഫോറസ്റ്റ് 

- 13 . യാതൊരു കാരണവശാലും ഉയർന്ന സംഖ്യയ്ക്ക് 
ഡെവലപ്മെന്റ് ടാക്സ്, വാറ്റ്, ഇൻകം ടാക്സ്എന്നിവയും 

വിളിക്കുന്ന ദർഘാസ്/ ലേലക്കാരനെ അയാൾ വാഗ്ദാനം 
സർക്കാർ കാലാ കാലങ്ങളിൽ നിശ്ചയിക്കുന്ന മറ്റ് അധിക 

ചെയ്യുന്ന സംഖ്യ പിൻവലിക്കാൻ അനുവദിക്കുന്നതല്ല . 
നികുതികളുണ്ടെങ്കിൽ അതും അടച്ചിരിക്കണം. കൂടാതെ ടിയാൻ 
മൊത്തം ദർഘാസ്/ ലേലത്തുകയുടെ 10 % വരുന്ന സംഖ്യ കേരള 

14. ദർഘാസ്/ ലേലത്തിൽ വിജയിക്കുന്നവർ 9 -3 -1976 - ലെ 
സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ഖജനാവിൽ സെക രിറ്റി -- കേരള സർക്കാർ ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ 23 - 2 - 1976 - ലെ 
ഡെപ്പോസിറ്റായി നിക്ഷേപിച്ച് പാസ് ബുക്ക് ഡിവിഷണൽ ജി . ഒ. പി . 62 / 76 എ . ഡി . നമ്പർ ഉത്തരവിലെ വ്യവസ്ഥകൾ 
ഫോറസ്റ്റ് ഓഫീസർ, നെന്മാറയുടെ പേരിൽ പണയം അനുസരിക്കേണ്ടതാണ്. 
ചെയ്യേണ്ടതും, അദ്ദേഹവുമായി 100 രൂപയുടെ മുദ്രപ്പത്രത്തിൽ 
വിളശേഖരണം സംബന്ധിച്ച് ഒരു കരാർ ഒപ്പിടേണ്ടതുമാണ്. 

- 15. ദർഘാസ്/ ലേല ം ക ഓരോ ബ്ലോക്കിനും ഒരു 
ഇപ്രകാരം കരാറുകാരൻ സർക്കാരിലേക്ക് അടയ്ക്കാനുള്ള 

ലക്ഷം രൂപയോ അതിൽ കൂടുതലോആണെങ്കിൽ അസ്സൽ 
സംഖ്യ ഒടുക്കി കരാർവെച്ച് ലൈസൻസ് ലഭ്യമായതിനുശേഷം 

ലേല വില യേ ക്കാൾ 10 ശത മാ നവും ഒരു ലക്ഷ ത്തിൽ 
മാത്രമേ ക രാ റു കാരനെ റബ്ബർപാൽ ശേഖ രിക്കു വാൻ 

കുറവാണെങ്കിൽ 20 ശതമാനവും കൂടുതലാണെങ്കിൽ മാത്രമേ 
അ നു വ ദി ക്കു ക യു ള്ളൂ . അ ങ്ങ നെയുള്ള അംഗീകാരം പോസ്റ്റ് ഓഫറുകൾ സാധാരണഗതിയിൽ സ്വീകരിക്കുകയുള്ളു. 
കിട്ടുന്നതിനുമുമ്പ് പാട്ട സ്ഥലത്ത് പ്രവേശിക്കുന്നത്കയ്യേറ്റമായി അങ്ങനെയുള്ള പോസ്റ്റ്ഓഫറുകൾ താഴെ പറയുന്ന വ്യവസ്ഥ 
കണക്കാക്കുന്നതും ആയതിന് എതിരെ വന നിയമപ്രകാരം 

യിൽ മാത്രമേ പരിഗണിക്കുകയുള്ളു. 
പ്രോസിക്യൂഷൻ നടപടികൾ കൈക്കൊള്ളുന്നതുമായിരിക്കും. 

(1) ലേലത്തീയതി മുതൽ 7 ദിവസത്തിനകം ആയത് 
10. ബാക്കി ദർഘാസ്/ ലേല തുകയും അതുവരെ ബാധ്യത 

കിട്ടിയിരിക്കണം. 
കൾ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആയതും തൻ സാമ്പത്തിക 

പോസ്റ്റ് ഓഫർ നൽകുന്ന ആൾ അസ്സൽ ദർഘാസ്/ 
വർഷം മാർച്ച് 31 - നകം കരാ റു കാ രൻ സർക്കാരിലേക്ക് 

ലേലക്കാരൻ ലേല ദിവസം അടച്ച തുകയുടെ ഇരട്ടി 
ഒടുക്കേണ്ടതാണ്. ഇപ്രകാരം ഒടുക്കാനുള്ള ബാധ്യത പൂർണ്ണമായി 

തുക നിശ്ചിത ചെലാനിൽ പോസ്റ്റ് ഓഫർ സംബ 
ഒടു ക്കി ക്ക ഴി ഞ്ഞാൽ മാത്രമേ തുടർന്നുള്ള റബ്ബർ പാൽ 

ന്ധിച്ച നോട്ടീസ് കിട്ടി 7 ദിവസത്തിനകം ഒടുക്കി 
ശേഖരണത്തിനുള്ള അനുവാദം നൽകുകയുള്ളൂ. ഇങ്ങനെ 
നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ബാക്കി കാലത്ത 

ചെലാൻ രശീതി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, 
ടിയാന്റെ അവകാശം ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ 

നെന്മാറ മുമ്പാകെ ഹാജ രാ ക്കേ ണ്ടതും പോസ്റ്റ് 
ദർഘാസ്/ ലേലം ചെയ്യുന്നതുമാണ്. കരാർ വെച്ചതിനു ശേഷം 

ഓഫർ നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് 100 രൂപ 
അടയ്ക്കാനുള്ള ഭാഗിക ടെണ്ടർ / ലേലസംഖ്യ അടയ്ക്കുവാൻ 

മുദ്രപ്പത്രത്തിൽ ഒരു കരാർ വെക്കേണ്ടതുമാണ്. 
സമയപരിധി ഒരു കാരണവശാലും ദീർഘിപ്പിക്കുന്നതല്ല. 

( 3) - പോസ്റ്റ് ഓഫർ നൽകുന്ന ആൾ മേൽ വ്യവസ്ഥ 
11. സ്ഥിരപ്പെടു ത്തിയ ഉത്തരവ് കൈപ്പറ്റിയ തീയതി 

കൾ എല്ലാം നിറവേറ്റിയാൽ നിയമാനുസരണമുള്ള 
മുതൽ 15 ദിവ സ ത്തി നകം ഖണ് ഡിക 9 - ൽ പറ യുന്ന 

പരസ്യങ്ങൾ ചെയ്ത് പുനർലേലം ചെയ്യുന്നതായിരി 
പ്രകാരമുള്ള ബാക്കി തുകയും മറ്റ് നികുതികളും സെക്യൂരിറ്റി 

ക്കും . പുനർലേലത്തിൽ പോസ്റ്റ് ഓഫർ പ്രകാരം 
ഡെപ്പോസിറ്റും അടയ്ക്കുന്നതിനും കരാർ വയ്ക്കുന്നതിനും 

നൽകാമെന്ന് ഏറ്റ സംഖ്യയ്ക്ക് ആരുംതന്നെ വിളിച്ചി 
സാധിക്കാതെ വന്നാൽ പ്രസ്തുത തുകയ്ക്ക് 12 % പലിശയും 

ല്ലെ ങ്കിൽ ആയത് പോസ്റ്റ് ഓഫർ തന്ന യാൾക്ക് 
ഓരോ ദിവസത്തിന് 25 രൂപ വീതം മറ്റൊരു പിഴയും ഈടാക്കി 

അയാൾ തരാമെന്നേറ്റ് നിരക്കിൽ നൽകുന്നതായിരി 
ക്കൊണ്ട് 15 ദിവസം അധികസമയം ഡിവിഷണൽ ഫോറസ്റ്റ് 

ക്കും . അയാൾ അതിൽ നിന്നും പിൻവലിഞ്ഞാൽ 
ഓഫീസർ, നെന്മാറ അനുവദിക്കുന്നതാണ്. ഇതിനകം തുക 

അയാൾ ഒടുക്കിയ സെക്യൂരിറ്റി തുക സർക്കാരി 
അട യ്ക്കാതെ വന്നാൽ 24 % പലിശയും ഓരോ 

ലേക്ക്മുതൽ കൂട്ടുന്നതായിരിക്കും. എന്നാൽ പുനർ 
ദിവസത്തിനും 25 രൂപ പിഴയും ഈടാക്കിക്കൊണ്ട്മറ്റൊരു 

ലേ ല ത്തിൽ പോസ്റ്റ് ഓഫ്റിനേ ക്കാൾ കൂടിയ 
15 ദിവസം കൂടി അ നു വ ദിച്ചു തരു ന്ന തിന് ഫോറസ്റ്റ് 

തുകയ്ക്ക് ആരെങ്കിലും വിളിച്ചാൽ ആയത് കൂടുതൽ 
കൺസർവേറ്റർ ഈസ്റ്റൺ സർക്കിൾ, ഒല വ ളോ ടിന് 

വിളിച്ച യാൾക്ക് നൽകു ന്നതും പോസ്റ്റ് ഓഫർ 
അധികാരമുണ്ടായിരിക്കും. ഇപ്രകാരം അനുവദിച്ച് ദിവസങ്ങൾ 

നൽകിയ ആൾക്ക് ടിയാൻ അടച്ച തുക മടക്കി 
ക്കുള്ളിൽ സർക്കാരിലേക്ക് ഒടുക്കാനുള്ള തുകയും സെക്യൂരി 

ക്കൊടുക്കുന്നതുമായിരിക്കും. 
റ്റിയും അടച്ച് കരാർ വെയ്ക്കാൻ വീഴ്ച വരുത്തിയാൽ ആയത് 
വീഴ്ചക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ ദർഘാസ് 

16 . കരാറുകാരൻ പാട്ട സ്ഥലത്ത് ജോലി ചെയ്യുന്നതി 
ലേലം ചെയ്യുകയോ ഡിപ്പാർട്ടുമെന്റലായി ശേഖരിക്കുകയോ 

നുള്ള ഏജന്റിനെ നിയമിക്കു ന്നത് നിയ മാ നു സ ര ണമുള്ള 
ചെയ്യുന്നതുംആദ്യലേക്കാരൻ സർക്കാരിലേക്ക് ഒടുക്കിയ 

അംഗീകാരപതം നിശ്ചിത ഫോറത്തിൽ ഒപ്പിട്ട് ഡിവിഷണൽ 
മുഴു വൻ സംഖ്യയും സർക്കാരിലേക്ക് കണ്ടു കെട്ടു കയും 

ഫോറസ്റ്റ് ഓഫീസറിൽനിന്നും അംഗീകാരം വാങ്ങിയിട്ടായിരിക്കണം. 
ചെയ്യുന്നതാണ്. ഡിപ്പാർട്ടുമെന്റലായി ശേഖരിക്കുമ്പോഴോ ഓരോ ഏജന്റിന്റെയും മാതൃകാ ഒപ്പ് ഡിവിഷണൽ ഫോറസ്റ്റ് 
പുനർ ടെണ്ടർ/ ലേലം നടത്തുമ്പോഴോ ഉണ്ടാകുന്ന സർക്കാർ ഓഫീസർക്ക് നൽകിയിരിക്കണം. അവ അംഗീകരിക്കുന്നതിനും 
നഷ്ടം ആദ്യലേ ക്കാ ര നിൽ നിന്നും നില വി ലു ള്ള കാരണം കൂടാതെ തള്ളുന്നതിനുമുള്ള അധികാരം അദ്ദേഹ 
റവന്യൂ റിക്കവറി നിയമംമൂലം ഈടാക്കുന്നതാണ്. എന്നാൽ ത്തിൽ നിക്ഷിപ്തവുംഅത്തരം തീരുമാനം അന്തിമവുമായി 
സർക്കാരിന് വല്ല ലാഭവും ഉണ്ടാവുകയാണെങ്കിൽ ആയതിന് രിക്കും. അങ്ങനെ അംഗീകാരം നൽകിയ ഏജന്റിനെ അക്രഡി 
ടിയാന് യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല . 

റ്റഡ് ഏജന്റായി കണക്കാക്കാവുന്നതാണ്. 
Gaz. No. 5 /2008 /DTP. (Forest) 


17. കരാറുകാരൻ അഗ്നി പ്രതിരോധ പ്രവൃത്തി സ്വന്തം 
ചെലവിൽ ചെയ്യേണ്ടതാണ്. കാട്ടുതീമൂലമോ വരൾച്ചമൂലമോ മറ്റ് 
വിധത്തിലോ തോട്ടത്തിന് വല്ല നഷ്ടവും നേരിട്ടാൽ ആയതിന് 
യാതൊരുവിധ നഷ്ടപരിഹാരത്തിനും കരാറുകാരന് അവകാശം 
ഉണ്ടായിരിക്കുന്നതുമല്ല. 

18 . ദർഘാസ്/ ലേലം എടുത്ത സ്ഥലം മറ്റൊരാൾക്ക് 
കൈമാറ്റം ചെയ്യാനോ സ്ഥലം മുഴുവനായോ ഭാഗികമായോ 
ഏൽപ്പിച്ച് കൊടുക്കുവാനോ പാടില്ല . 

-- 19. ദർഘാസ്/ ലേലത്തിൽ വെയ്ക്കുന്ന യൂണിറ്റിന്റെ 
ചാർജ്ജ് വഹിക്കു ന്നതോ അവ നിയന്ത്രിക്കു ന്നതോ ആയ 
യാതൊരു സർക്കാർ സേവകന്റെയും ബന്ധുക്കൾക്ക് ദർഘാസ്/ 
ലേലത്തിൽ പങ്കെടുക്കുവാനോ കരാർ എടുക്കുവാനോ പാടില്ല. 


മെന്നതിനാൽ കരാറുകാരനെ തോട്ടത്തിനുള്ളിൽ 
പുക - ര ഉണ്ടാ ക്കു വാ നോ ലാറ്റക് സ് റബ്ബർ 

ഷീറ്റാക്കി മാറ്റുവാനോ അനുവദിക്കുന്നതല്ല . 
( എച്ച്) കരാറുകാരന് റബ്ബർ പാൽ ശേഖരിക്കു ന്ന തിന് 

മാത്രമേ അവകാശമുണ്ടായിരിക്കുകയുള്ളൂ. റബ്ബർ 
മ ര ങ്ങ ളിൽ നിന്നും ലാറ്റക്സ് സ് ശേഖ രണം 
നട ത്തു ന്നതു വഴി ടി എസ്റ്റേറ്റിലുള്ള മറ്റു 
വിളകൾക്കൊന്നുംതന്നെ നാശനഷ്ടമോ മോഷണമോ 
ഉണ്ടാകുവാൻ പാടുള്ളതല്ല . ടി കാര്യത്തിൽ വീഴ്ച 
വരുത്തിയാൽ നഷ്ടപരിഹാരം കരാറുകാരിൽനിന്നും 
ഈടാക്കു ന്നതും പാസിക ഷൻ നട പടികൾ 
സ്വീകരിക്കുന്നതുമാണ്. 


കുറിപ്പ്. ഇതുപ്രകാരം ബന്ധുക്കൾ എന്നതിന് വിവക്ഷ അച്ഛൻ, 

അമ്മ, പുത്രൻ, പുത്രി, സഹോദരൻ, സഹോദരി, 

നേ ര മ്മാ വൻ, അ ന ന്തി ര വ ൻ , ഭാര്യ യു ടെ യോ 
ഭർത്താവിന്റെയോ അച്ഛൻ, മരു മകൻ തുട ങ്ങിയ 
3 - 1- 1967 - ലെ ജി. ഒ. ( എം .എസ്.) 3/ പി . എൻ. നമ്പർ 
സർക്കാർ ഉത്തരവിൽ വിവരിക്കുന്നവരാണ്. 


20. കരാറുകാരൻ റബ്ബർ ടാപ്പിംഗ് ചെയ്യുമ്പോൾ താഴെ 
പറയുന്ന കാര്യ ങ്ങൾ പൂർണ്ണമായും നടപ്പിലാ ക്കാൻ, 
ബാദ്ധ്യസ്ഥനാണ്. 
( എ ) മരത്തിന്റെ സംരക്ഷണാർത്ഥം ഒന്നിടവിട്ടുള്ള ദിവസങ്ങ 

ളിൽ മാത്രമേ ടാപ്പിംഗ് നട ത്തു വാൻ പാടുള്ളൂ. 
ആയത് തൽദിവസം തന്നെ ബന്ധപ്പെട്ട ഫോറസ്റ്റ് 
ഉദ്യോഗസ്ഥനെ രേഖാമൂലം ( ഹാജർ രേഖപ്പെടു 

ത്തുന്ന മാതൃകയിൽ) ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ്. 
( ബി ) ടാപ്പിംഗ് നടത്തുന്നത് ഓരോ മരത്തിനും ഓരോ 

വെട്ടുപട്ട വീതമായിരിക്കണം. ഇങ്ങനെ ഒരു വെട്ടുപട്ട 
മാത്രം ഉപയോഗിക്കുന്നത്. “കമിഴ്ത്ത്ട്ട് (upward 

tapping) ആയിരിക്കരുത്. 
( സി) തറയിൽ നിന്നും 125 സെ . മീ . ഉയരത്തിൽ വെട്ടുപട്ട 

ആരംഭിക്കേണ്ടതും ഒരു കാരണവശാലും മരത്തിന്റെ 
വെട്ടു പട്ട വരുന്ന ഭാഗ ത്തിന്റെ ചുറ്റ ള വിന്റെ 
പകുതിയിൽ കൂടുതൽ വെട്ടുപട്ടയ്ക്ക് നീളം ഉണ്ടാകു 
വാനും പാടുള്ളതല്ല . മുൻകാനയും പിൻകാനയും 
അടയാളപ്പെടുത്തേണ്ടതാണ്. ഓരോ വർഷത്തേയും 
വെട്ടേ ണ്ടുന്ന പട്ട നിശ്ചിത അളവിൽ മുൻകൂട്ടി 
അടയാളപ്പെടുത്തേണ്ടതും യാതൊരു കാരണവശാലും 
അടയാളപ്പെടുത്തിയതിൽ കൂടുതലായി പട്ട ഉപയോഗി 

ക്കുവാൻ പാടില്ലാത്തതുമാകുന്നു . 
( ഡി) ടാപ്പ് ചെയ്യു മ്പോൾ തടി യിൽ ടാപ്പിംഗ് കത്തി 

കൊള്ളാതെ പുറം തൊലിയിൽ മാത്രം ടാപ്പിംഗ് 
നടത്തേണ്ടതാണ്. 


( ഐ ) പകൽ സമയത്ത് അല്ലാതെ കരാ റു കാ രനോ 

അംഗീകൃത തൊഴിലാളികളോ ഏജന്റോ ലാറ്റക്സ് 
ശേഖ രണം നട ത്തു ക യോ പുറ ത്തു കൊണ്ടു 
പോകു കയോ ചെയ്യാൻ പാടില്ല . ഉൽപ്പന്നങ്ങൾ 
പാട്ട സ്ഥലത്ത് നിന്നും നീക്കം ചെയ്യു ന്ന തിന് 
ആവ ശ്യ മായ പാസ് ഡിപ്പാർട്ട് മെന്റിൽ നിന്നും 
നൽകുന്നതായിരിക്കും. പാട്ടസ്ഥലത്തിന് പുറമേയുള്ള 
വനങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുവാൻ 
കരാറുകാരനെ അനുവദിക്കുന്നതല്ല . പാട്ട സ്ഥലത്ത് 
നിന്നും സാധ ന ങ്ങ ൾ രാവിലെ 6 മണിമുതൽ 
വൈകുന്നേരം 6 മണിവരെയുള്ള സമയത്ത്മാത്രമേ 
നീക്കം ചെയ്യാൻ പാടുള്ളു. കരാറുകാരൻ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർക്ക് സ്ഥലത്തു നിന്നും ഓരോ 
മാസവും നീക്കം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ കണക്ക് 
അടുത്ത മാസം 10 -ാം തീയതിക്കു മുമ്പായി 
സമർപ്പി ക്ക ണം . അല്ലാത്ത പക്ഷം ഓരോ 
വീഴ്ചയ്ക്കും പ്രതിമാസം 500 രൂപ സഞ്ചിത 
ഫലത്തോടുകൂടി കരാറുകാരനിൽ നിന്നും പിഴയായി 

ഈടാക്കുന്നതായിരിക്കും. 
( ജെ ) കരാറുകാരനോ അംഗീകൃത ഏജന്റോ തൊഴിലാളികളോ 

അ ല്ലാതെ മറ്റാരും തന്നെ തോട്ട ത്തി നു ള്ളിൽ 
പ്രവേശിക്കുവാനോ താമസിക്കുവാനോ പാടില്ല . 
കരാറുകാരൻ ഏജന്റിന്റേയും തൊഴിലാളികളുടേയും 
പേരുവിവരങ്ങൾ മുൻകൂട്ടി ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർ, നെന്മാറയ്ക്ക് സമർപ്പിക്കേണ്ടതാണ്. 
കരാറുകാരനും ടിയാന്റെ പ്രതിനിധികളും തൊഴിലാളി 
കളും നെല്ലി യാ മ്പതി ഫോറസ്റ്റ് റെയിഞ്ച് 
ഓഫീസറിൽ നിന്നും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ 
രേഖ വാങ്ങേണ്ടതും, തോട്ടത്തിൽ പ്രവേശിക്കുമ്പോൾ 
ആയത് കൈവശം വെക്കേ ണ്ട തും അധിക തർ 
ആവശ്യ പ്പെടുമ്പോൾ കാണിച്ചുകൊടുക്കേണ്ടതു 

മാകുന്നു . 
( കെ ) ടാപ്പിംഗിൽ മനപൂർവ്വമായ വീഴ്ചവരുത്തി റബ്ബർ മരം 

നശിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ, ആ മരത്തിൽ 
നിന്ന് ആയുഷ്ക്കാലവരുമാനം കണക്കാക്കിയുള്ള 
തുക കരാറുകാരനിൽ നിന്ന് വസൂലാക്കുന്നതും 
ടിയാനുമായുള്ള കരാർ മറ്റു വിശദീകരണങ്ങൾ ഒന്നും 

കൂടാതെ റദ്ദ് ചെയ്യുന്നതുമായിരിക്കും. 
21. കരാറുകാരനും അദ്ദേഹത്തിന്റെ അംഗീകൃത ഏജന്റും 
പണിക്കാരും കേരള ഫോറസ്റ്റ് നിയമത്തിലെ എല്ലാ നിയമങ്ങളും 
നിബ ന്ധ ന ക ളും ചട്ട ങ്ങളും പാലി ക്കേ ണ്ടതും വനം 
വകുപ്പ്ഉദ്യോഗസ്ഥൻമാർക്കുവേണ്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ 
കാട്ടു തീയിൽ നിന്നും മറ്റും വനം സംരക്ഷിക്കു ന്ന തിനും 
പാട്ട സ്ഥലത്തോ അതിനടുത്ത സ്ഥലങ്ങളിലോ ഉണ്ടാകുന്ന 
കുറ്റങ്ങൾ കണ്ടുപിടിക്കു ന്നതിനും വേണ്ട എല്ലാ സഹാ യ 
സഹകരണങ്ങളും നൽകേണ്ടതാണ്. 


( ഇ ) റബ്ബർ ടാപ്പിംഗിനായി യാതൊരുവിധ കൃതിമ രാസ 
ഉത്തേജക പ്രയോഗങ്ങളും ചെയ്യുവാൻ പാടുള്ളതല്ല . 

ബോർഡോ മിശിത പ്രയോഗം നടത്തുന്ന തിന് 
അനുവദനീയമാണ്. 


(എഫ്) റബ്ബർ മരങ്ങൾക്ക് കാലാകാലങ്ങളിൽ ജൈവവള 

പയോഗം നടത്താവുന്നതാണ്. റബ്ബർ തടികൾക്കും 
വന്യ ജീവികൾക്കും നാശ മു ണ്ടാ കു ന്ന തി നാൽ 
രാസ വ ള പ യോഗം ഒരു കാര ണ വ ശാലും 

അനുവദനീയമല്ല. 
( ജി ) ശേഖരിക്കുന്ന ലാറ്റക്സ്അപ്രകാരംതന്നെ കരാറുകാരൻ 

- തോട്ടത്തിന് വെളിയിൽ കൊണ്ടുപോകേണ്ടതാണ്. 
വന ത്തിനും വന്യ ജീവികൾക്കും നാശക രമാ വു 


പട്ടിക 


തോട്ടത്തിന്റെ 

പേര് 


ബ്ലോക്ക് 
നമ്പർ 


റബ്ബർ 
മരങ്ങളുടെ എണ്ണം 


250 


റോസറി എസ്റ്റേറ്റ് 
(30 ഹെക്ടർ) 
നെല്ലിയാമ്പതി 


250 


250 
250 


250 


250 


250 


250 


250 


250 


250 


12 


250 


13 


250 


250 


250 


250 


250 


250 


250 


250 


21 


250 


22 


250 


23 


250 


24 


250 


25 


320 


22. പാട്ടസ്ഥലത്ത് നടത്തുന്ന ഡിപ്പാർട്ടുമെന്റ് ജോലികൾ 
തട യു ന്ന തിനോ തടസ്സപ്പെടു ത്തു ന്ന തിനോ കരാറു കാ രന് 
അവകാശമുണ്ടായിരിക്കുന്നതല്ല. 
- 23. കാലാ വ ധിക്കു ശേഷമോ കരാർ റദ്ദ് ചെയ്ത് 
ശേഷമോ കരാർ സ്ഥലത്തുള്ള വിഭവങ്ങൾ ശേഖരിക്കുന്നതിന് 
കരാറുകാരന് അവകാശമുണ്ടായിരിക്കുന്നതല്ല . 

- 24. ഏതെങ്കിലും കാരണവശാൽ കരാർ റദ്ദാക്കേണ്ടി 
വരുമ്പോൾ മുകളിൽ വിവരിച്ച് പ്രകാരമുള്ള പിഴകൾക്കുപുറമെ 
കരാറുകാരനോ അദ്ദേഹം അധികാരപ്പെടുത്തിയ ഏജന്റോ കരാർ 
റദ്ദ് ചെയ്ത തീയതിക്കോ അതിനുമുമ്പോ ശേഖരിച്ചിട്ടുള്ളതും 
നീക്കം ചെയ്യാതെ സ്ഥലത്ത് കിട ക്കു ന്ന തു മാ യ എല്ലാ 
ഉൽപ്പന്നങ്ങളും കസ്റ്റഡിയിലെടുത്ത് സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും ആയ തിൻമേൽ കരാറുകാരന് യാതൊരു വിധ 
നഷ്ടപരിഹാരത്തിനോ കണ്ടുകെട്ടിയ ഉൽപ്പന്നങ്ങൾ വിറ്റുകിട്ടുന്ന 
തുകയ്ക്കോ അർഹത ഉണ്ടായിരിക്കുന്നതല്ല . 

25. കരാറുകാരന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മടക്കി 
കിട്ടുന്നതിന് വിൽപ്പന നികുതിയുടെയും കാർഷിക ആദായ 
നികു തിയു ടെയും ആദായ നികുതിയുടെയും ക്ലിയറൻസ് 
സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേ ണ്ട താ ണ് . അങ്ങനെയുള്ള 
വല്ല കുടിശ്ശികകളും ഉണ്ടെങ്കിൽ ആയത് സെക്യൂരിറ്റിയിൽ 
നിന്നും ഈടാക്കു ന്ന തായിരിക്കും. കരാറു കാ രൻ കേരള 
സംസ്ഥാനത്തിനുപുറത്ത് ബിസിനസ്സ് ചെയ്യുന്ന ആളാണെങ്കിൽ 
ആദായ നികുതി ക്ലിയ റൻസ് സർട്ടിഫിക്കറ്റ് മാത്രം 
ഹാജരാക്കിയാൽ മതി. 

-- 26. കരാറുകാരനിൽ നിന്നും ഈടാക്കാനുള്ള എല്ലാ 
തുകയും അങ്ങനെയുള്ള കേസ്സുകളിൽ ലേല നോട്ടീസിലെയോ 
ഒപ്പിട്ടിട്ടുള്ള കരാറിലേയോ വ്യവസ്ഥകൾക്ക് വിധേയമായി അവർ 
അടവാക്കിയിട്ടില്ലെങ്കിൽ, നിലവിലുള്ള റവന്യൂ റിക്കവറി നിയമ 
പ്രകാരം ഭൂമി നികുതി കുടിശ്ശികയായി കണക്കാക്കിയോ മറ്റ് 
വിധേനയോ അവരിൽ നിന്നും ഈടാക്കുന്നതായിരിക്കും. 

27. കരാറു കാ രൻ ആവശ്യ പ്പെടുന്നപക്ഷം ടിയാന്റെ 
അംഗീ ക്യത പണിക്കാരെ താമ സിപ്പി ക്കു ന്ന തിനും റബ്ബർ 
സൂക്ഷിക്കുന്നതിനും 45 സ്ക്വയർ മീറ്ററിന് 50 രൂപ പ്രകാരം 
ഒരു താൽക്കാലിക ഷെഡ് കൂപ്പിനുള്ളിൽ മറ്റ് തടസ്സങ്ങളോ 
നഷ്ടങ്ങളോ സംഭവിക്കില്ലായെന്ന് ഉറപ്പുവരുത്തി പണിയുന്നതിന് 
സ്ഥലം അനുവദിക്കു ന്ന താണ്. ടി ഷെഡ് അനുവദിക്കു ന്ന 
തിനുള്ള അവകാശം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ 
നിക്ഷിപ്തമാണ്. കരാർ കാലാവധിക്കുമുമ്പായി കരാറുകാരൻ 
ഷെഡ് പൊളിച്ച് നീക്കം ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം 
ടിയാന്റെ നഷ്ണാത്തരവാദിത്വത്തിൽ ആയത് പൊളിച്ച് നീക്കം 
ചെയ്യുന്നതിനും അതിന് വരുന്ന ചെലവ് കരാറുകാരിൽ നിന്നും 
ഈടാക്കുന്നതുമായിരിക്കും . 

28 . സർക്കാർ താൽപ്പര്യം സംരക്ഷിക്കു ന്ന തി നായി 
ദർഘാസ്/ ലേല നിബന്ധനകളിൽ കൂടുതൽ ഭേദഗതികൾ കരാ 
റിൽ ഉൾപ്പെടുത്തുന്നതിന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് 
അധികാരമുണ്ടായിരിക്കും. 

29. കരാർ സംബന്ധിച്ച് ഡിപ്പാർട്ടുമെന്റും കരാറുകാരനും 
തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ 
ആയതിന്റെ ആർബിട്രേറ്റർ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ, 
നോർത്തേൺ റീജിയൺ, കോഴിക്കോടായിരിക്കും. തർക്കം 
സംബന്ധിച്ച് ആർബിട്രേറ്ററുടെ തീരുമാനം അന്തിമമായിരിക്കും. 

- 30. കരാർ സംബ ന്ധിച്ച് എന്തെ ങ്കിലും കേസു കൾ 
ഉണ്ടാ വു ക യാ ണ ങ്കിൽ അ ത്തരം കേസു കൾ പാലക്കാട് 
ജില്ല യിലെ കോട തി ക ളു ടെ പരിധിയിലും കേരള 
ഹൈക്കോടതിയുടെ പരിധിയിലും മാത്രം നിലനിൽക്കു ന്ന 
തായിരിക്കും. 


ആകെ 


6320 


- ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 700 + വാറ്റ് (ഓരോ 
ബ്ലോക്കിനും 

നിരതദ്രവ്യം - 1 മുതൽ 24 വരെയുള്ള ബ്ലോക്കുകൾക്ക് 
ഓരോ ബ്ലോക്കിനും 25, 500 രൂപയും 25-ാമത്തെ ബ്ലോക്കിന് 
32, 500 രൂപയും. 

ടെണ്ടർ ഫോറം ലഭിക്കുന്ന തീയതിയും സമയവും 
14 - 2 - 2008 ഉച്ചയ്ക്ക് 12 മണിവരെ. 


ടെണ്ടർ ഫോറം സമർപ്പിക്കേണ്ട അവസാന തീയതിയും 
സമയവും - 14 - 2- 2008 ഉച്ചയ്ക്ക് 1 മണി. 

ടെണ്ടർ/ ലേല തീയതിയും സമയവും സ്ഥലവും- 14 -2 -2008 
വൈകുന്നേരം 3 മണിക്ക് നെന്മാറ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസിൽവച്ച്. 


കരാർ കാലാവധി ഉടമ്പടി തീയതി മുതൽ 2 വർഷം വരെ. 

14 - 2- 2008- ന് ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആരും 
തന്നെമുമ്പോട്ട് വരാത്തപക്ഷം ടി ദർഘാസ്/ ലേലം 20- 2- 2008 - ന് 
നിശ്ചിത സ്ഥലത്തും സമയത്തും വെച്ച് നടത്തുന്നതയിരിക്കും. 

ദർഘാസ്/ ലേലം സംബന്ധിച്ച് വിശദമായ വ്യവസ്ഥകൾ 
ഈ ഓഫീസിൽ നിന്നോ റെയി ബാ ഫീസ് ആലത്തൂർ 
കൊല്ലങ്കോട്/ നെല്ലിയാമ്പതി എന്നിവിടങ്ങളിൽ നിന്നോ ഓഫീസ് 
സമയങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസ്, 
നെന്മാറ. 


- ( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


